Government of Kasia 
OAO MMODO 

2009 


Reg. No. ovamo 
KL TVOV12 2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LN 
anayo 34 


TIURUVANANTHARRAM , TUESDAY 

തിരുവനന്തപുരം, പാല 


20th October 2009 
2009 añosoma 20 
28th Aswina 1931 
1931 wasiamo 28 


mus 


PART III 
Public Works Department 


Nature of work - Construction of temporary 

foot Bridge , Reconstruction of Bridge 

Approach road and site Protection work . 
E . M . D . - Rs. 50,000 . 
Cost of tender document - Rs. 25,000 + 12 , 5 % 


VAT. 


PRE-QUALIFICATION -TENDER NOTICE 
No , DB10 -4350 /2008 . 

22nd September 2009 . 
The tender for Pre- qualification and execution of 
the following work is invited by the undersigned 
for financially sound und well experienced 
Registered A Clay Contractors/Firms 
of Kerala Public Works/ Irrigation Departmeat 
who have successfully completed at cast 
one simple work coating more than 40 % (Forty 
percentage ) of the Estimate P . A . C . of work 
during the last five years . The application for 
tender schedule should be supported by Certificate 
of prior experience in work as mentioned above 
obtained from agreement authority and teader 
schedule will be issued only to those who satisfy 
this condition . Necessary Certificate in this effect 
shall be produced from the officers concerned not 
below the rank of Executive Engineer . Tenders 
should be submitted so as to reach the undersigned 
on or before the date and time prescribed for the work 
as below by Registered Post/ Speed Post . The 
receipt in form T . R . 5 towards the purchase 
of tender schedule should be enclosed along with 
the tender documents . Tender by Courier Service 
will not be accepted . 

Tender No. - P . Q . 16 / SESC /2009 - 10 
Name of work with Estimate P . A . O 

Roads Division , Kollam - - Rc-construction 
of Kochupilammoodu Bridge across T . S . 
Canal at Kollam - Rs. 312 Lakh . 


Date and timc of sale of tonder documente 

22 - 10 -2009 to 26 - 10 - 2009 upto 3 p m . 
Last date and time of receipt of teador 

30 - 10 -2009 upto 4 po m . 
Date and time of opening of tender - 30- 10 - 2009 , 

4 . 30 p . m . 
Time of completion -- 18 months. 

All the conditions prevailing in this Department 
regarding tender pre - qualification an applicable to 
this tender also . Further details, if required can be 
bad from this office during worl 


-- കേരള ഗ വ ർ ണ ർ ർ വ ണ്ടി സുപണിംഗ 
എഞ്ചിനീയർ ( നിരത്തുകളും പാലങ്ങളും) , കിണ 
മേഖല , തിരുവനന്തപുരം ചുവടെ ചേർത്തിരിക്കുന്ന 
2 1.20 Jolantomimoz. monolocando 
യുളളവരും ഈ പ്രവർത്തിയുടെ 40 %- ൽ കുറയാ. 
തുകയ്ക്കും സമാനമായ എന്തെങ്കിലും ഒരു പണി 
( പാറപ്പണി) കഴിഞ്ഞ അഞ്ചു വർഷത്തിനകം ചെയ്തു 
18.000B3841199980 ngàº nova 0 0 0 0 0 ° đôi 
സ്ഥാപനങ്ങൾ എന്നിവരിൽനിന്നും മുൻയാഗത്താ 


നിർണ്ണയത്തിനും പ്രവർത്തിഏറടുത്ത്നടത്തുന്നതിനു 
മുളള ഒർഘാസുകം പ്രത്യേകംചുവച്ച കവറുകളിൽ 
രിസ°ാർഡ് തപാൽസ്പീഡ് പോസ്റ 
മുഖായിരം ക്ഷണിച്ചുകൊള്ളുന്നു . ടെൻ പാണം 
വാങ്ങുമ്പോൾ ലഭിക്കുന്ന ഫാം ടി . ആർ. 5 പ്രകാര 
മുമാ ര സീ ത • ടെണ്ടറിനോടൊപ്പം ഉൾക്കൊളമീ 
യാണ് . പ്രസ്തുത പണിയുടെ 40 %- ൽ 
കുറയാത്തതും സമാനസ്വഭാവമുള്ളതുമായ പണികൾക്ക 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ 
ഷെഡ്യൂളിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് 7 ഫോറങ്ങൾ താൻ ചപ്പിച്ചിരിക്കുന്ന 
ഉദ്യോഗസ്ഥൻ ഒാഫീസിൽ നിന്നും താഴെപ്പറയുന്ന 
പവതീ ദിവസങ്ങളിൽ രൂപ. 25 , 000 + 12 . 5 % 
വാറ് നികുതിയും അടച്ച് അപേക്ഷിച്ചാൽ 
ലിക്കുന്നതാണ്. അപേക്ഷയം മുൻപരിചയം 
സംബന്ധിച്ച എഗ്രിമെൻ അധികാരികളുടെ 
സർട്ടിഫിക്കറം കൂടി ഹാജരാക്കിയാൽ മാത 
ർഘാസ് വിതരണം ചെയ്യുകയുളളു . പൂരിപ്പിച്ച 
മടറുകൾ നീ ശ ച ി ക ചെപ്പ് 8 തീയതിക്കും 
സരയത്തിനുംമുൻപായി രജിസ്റ്റേർഡ് പോസ്റ്റിലാ 
സ്പീഡ് പാസ്റ്ററിലേം ല - 1 ച ന ത ര ന . 
കൊറിയറിൽ ലിക്കുന്ന ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതല്ല . 
ദർഘാസ് നമ്പർ - പി . ക്യൂ . 16/എസ്. ഇ . എസ്. 

സി . 2009 -10 , 


PRE- QUALITICATION TENDER NOTICE 
No. BSC-1/ 2009-10]DBGL . 18th September 2009 . 

Tender for pre-qualification and execution of the 
following work is invited for and on behalf of 
Governor of Kerala from financially sound and 
well experienced registered A Class Contractors 
Firma of Kerala Public Works/Irrigation 
Department who have successfully completed 
atleast one similar work costing not less than 
40 % (forty percentage ) of the Estimate PAC of work 
during the last five years . The application for 
tender schedule should be supported by Certificate 
of prior experience in the work as mentioned above 
obtained from the agreement authority and tender 
schedule will be issued only to those who satisfy this 
condition . Electrical works should be got carried out 
only through the approved agencies of Electrical 
Inspectorate . The Electrical works will be supervised , 
measured , check measured and will passed by the 
Electrical Wing of the P . W . D . Tenders should be 
submitted so as to reach the undersigned on or 
before the date and time prescribed for the work 
as mentioned below by Registered Post/Speed Post / 
Courier. 


ംവത്തിയുടെ പേരും അടങ്കൽ തുകയും 

റോഡ്സ് ഡിവിഷൻ, കൊല്ലം ടി . എസ്. 
കനാലിന് കുറുകെ കൊച്ച് പ്ലാമൂട് പാല 

ത്തിന്റെ പുനർ നിർമ്മാണം --രൂപ. 312 ലക്ഷം 
പണിയുടെ വിശദാംശങ്ങൾ - താൽക്കാല ക 

നടപ്പാലത്തിന്റെ പുനർ നിർമ്മാണം, പാല 
ത്തിന്റെ പുനർ നിർമ്മാണം, അനുബന്ധ 

റോഡ സംരക ണ ഭിത്തി നിർമ്മാണം. 
നിരതവ്യം- രൂപ 50, 000. 
ദർഘാസം ഫോറത്തിൻറ വില - രൂപ 25, 000 + 

വാറ ” @ 12. 5 %. 
ർഘാസ• ഫോറം വിൽക്കുന്ന തീയതിയും 
- സമയവും - 22-10-2009 മുതൽ 26-10 -2009 

9 മണിവരെ. 
8ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും - 30 -10 -2009, 4 മണിവരെ, 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

30 - 10- 2009 , 4 . 30 മണി, 
കാലാവധി 18 മസം. 

പ ര ത ത മ ര ം മ ആ ° വകുപ്പിലെ ദർഘാസ് 
പരിഗണനയ്ക്കുളള മറ്റ് അനുബന്ധ നിയമങ്ങൾ 
ഈ ഒർലോസിനും ബാധകമായിരിക്കും. 


Tender No. - P. Q .66/SEBSC/2009-10 . 
Name of work - Construction of Buildings for 

Model Residential ITC , Oachira including 

electrification . 
Type of Building - RCC frapped structure, 
No. of floors - 3 Floors . 
Foundation , Colum footing . 
Doors and Windows -- Anjili wooden doors and 

Steel windows. 
IFlooring -- Ceramic tiles , 
Estimate P.A .C.- Rs. 370 Lakhs. 
E. M .D . --Rs. 50,000. 
Cost of tender documents- Rs. 25,000 + 12.5 % 

VAT. 
Date and time of sale of tender documents 

21-10-2009 to 28-10 -2009 upto 3 p . 2 . 


Office of the Superintending 
Engineer , Roads and 
Bridges, South Circle , 
Thiruvananthapuram . 


(Sd ) 
Saperintending Engineor , 
(For and on behalf of 
Governor of Kerala. ) 


1 . 


Last date and time of receipt of tender 

- 4-11 -2009 upto 4 p . m . 
1 .me of completion -- 24 months. 
Tools and Plants required for the work : 

Concrete mixer -0 .25 m capacity . - - 2Nos. 
2 . Sheltering materials - 800m . 
3 . Concrete vibrator ( petrol) -- 3 Nos. 
4 . do . do . (Diesel) - 2 Nov. 
5 . Welding machine -- 1 No. 
6 . Scaffolding steel - 100mt . 
7 . SHP Pump Set (Diesel) - 2 Nos. 
8 . Generator -- 1 No . 
9 . Barbending machine -- 1 No . 
10 . Concrete moist with motor -- 1 No. 
11 . Tipper Lorry - Nos. 

12. 1000 Lr. PVC Water tank- 1 No . 
All conditions prevailing in this Department 
regarding tender are applicable to thia tender also . 
Further details if required can be had from this office 
during working hours . 

- കേരള ഗവർണ്ണർക്കുവേണ്ടി ചൊതുമരാമത്ത് 
കുപ്പ് ( കെട്ടിടങ്ങളും ത8 ദേശ സ്വയംഭരണ പണികളും 

ിണമേഖലാ സപനിംഗ " എ സ 1 1 1 യ ർ 
തിരുവനന്തപുരം എവിടെ പേർത്തിരി ഒത്തുന്ന പ്രവർ 

ത്തി പരിചയ സമ്പന്ന മും സാമ്പത്തികശേഷിയുള 
വരും ( പസ്തുതപണിയുടെ അടങ്കൽ തുകയുടെ 40 % 
കുറയാത്ത തുകയ്ക്കും സമാനമായ ഏതങ്കിലും ഒരു 
പണി ( ഒററപ്പണി) കഴിഞ്ഞ അഞ്ചു വർഷ ത്തിനകം 

യ തുതീർത്തിട്ടുളളവരും ക്വാർട്ടേഴ്സുകളും 
മാസത്തെ കാലാവധിയിൽ ഒരുമിച്ചു തുടങ്ങുവാനും 
പൂർത്തീകരിക്കുവാനും കഴിവുളളവരുമായ കേരള 

പൊതുമരാമത്ത് ഇറിഗേഷൻ വകുപ്പിലെ എ ക്ലാസ 
രജിസ്ട ഷനുളള കരാറുകാർ സ • ഗ മ പ ന ജ o 
എന്നിവരിൽ നിന്നും മുൻയാഗ്യതാ നിർണ്ണയത്തിനും 
പ്രവർത്തി ഏറെടുത്ത് നടത്തുന്നതിനുമുളള 
ദർഘാസുകൾ പ്രത്യേകം മുശാവഹ - ക വരുകളിൽ 

ണ ി ച ക ക 0 8 8 1 1 1 . ഇലക°ടിക്ക ൽ 
ഇൻസ്പെക്ടറേറ്ററിന്റെ അംഗീകാരമുളള ഏജൻസി 
മുഖാന്തിരം ഇലക്ടിക്കൽ പണികൾ ചെയ്യേണ്ടതാണ്. 
ഇലക്ട്രിക്കൽപണികൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും 
അളവുകൾ എടുക്കുന്നതും ചെക്ക് മെഷർ ചെയ്യുന്നതും 
ബില്ലുകൾ പാസ്സാക്കുന്നതും പൊതുമരാമത്ത് 
വകുപ്പിലെ ഇലക്ട്രിക്കൽ വിഭാഗമായിരിക്കും, 

ദർഘാസ് ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥന്റൊ ഓഫീസിൽനിന്നും താഴെ പറയുന്ന 
( പവർത്തിദിവസങ്ങളിൽ ദർഘാസ പ്രമാണത്തിന്റെ 
വിലയും 12 . 5 % വാറും വിൽപ്പന നികുതിയും അടച്ച 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം 
മുൻപരിചയം സംബന്ധിച്ച് എഗ്രിമെൻറ് അധികാരി 
കളുടെ സർട്ടിഫിക്കാറുകുടി ഹാജരാക്കിയാൽ മാത 
ദർഘാസ് ഫോറങ്ങൾ വിതരണംചെയ്യുകയുളളു . 
8ർഘാസ് ബർ - പി . കൃ . 66എസ . ഇ . ബി . 

എസ് , സി . 2009-10 . 
( പവർത്തിയുടെ പേര് - ഓച്ചിറയ 1 ൽ മാഡൽ 
റസിഡൻഷ്യൽ ഐ . ബി , സി , ക്കു വേണ്ടി 

- പണിയുന്നതിനുളള 4 ജ ാ ല ക ൾ 
( ഇലക്ടിക്കൽ പണികൾ ഉൾപ്പെടെ) . 
ഒകട്ടിടത്തിൻറെ സ്വമേവം - ആർ. സി . സി 

ഫയി. ഡം സ്ട്രക്ചർ 


നീലകളുടെഎണ്ണം 3, 
ഫൗണ്ടേഷൻ - കോളും പൂട്ടിംഗ്, 
വാതിലുകളും ജനലുകളും -ആത്തിച്ചി വാതിൽ , 

സറീൽ ജന്നൽ 
ഫ്ളോറിംഗ് - വെററിഫൈഡ് ടൈൽസ 
അടങ്കൽതുക -രൂപ 370 ലക്ഷം. 
നിത( വ്യം -രൂപ 50,000, 
ദർഘാസ് ഫോറത്തിന്റെ വില - രപ 25,000 + 

12.5 % വാറ്, • 
ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും 

സമയവും - 21- 10- 2009 മുതൽ 28-10-2009, 

3 മണിവരെ, 
ദർഘാസ സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവum4-11-2009, 4 മണി, 
കാലാവധി.- 24 മാസം, 
ജോലി ച ച യ്യ 0 0 0 8 8 ഉ പ ക ര ണ ങ്ങ ള ം 
യന്ത്രസാമഗ്രികളും - 
1 . കോൺ കീറ് മിക്സ്ച ർ 25 . 
2. ഷട്ടറിംഗ് മെററീരിയൽസ°- 30m , 
3, കോൺ കീn” ( ബിറർ ( പൊ ( 90 )- 

3 എണ്ണം. 
4. , , ,, ( ഡീസൽ) - 2 എണ്ണം. 
5 . വെഡിംഗ് മെഷീൻ-1 എണ്ണം, 
6 . സ്ഫോർഡിംഗ് സ്റ്റീൽ 1000MT 
1, 5 എച്ച്, പി , പമ്പ ( ഡീസൽ) - 2 എണ്ണം. 
- 8, ജനറേററർ --1 എണ്ണം, 

Y, ബാർബെൻറിംഗ് മെഷീൻ - 1 എണ്ണം. 
| 10 . കോൺ കീറാമോയിസററിംഗ് മോട്ടോർ 1 
11 , ടിപ്പർ ലോറി---2 എണ്ണം. 
12 , 10 ലിററർ പി , വി , സി , വാട്ടർ ടാങ്ക് - 

1 എണ്ണം. 
പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ പരിഗണന 
യ കുളള മാറ് അനുബന്ധ നിയമങ്ങൾ ഇ 
ദർഘാസിനും ബാധകമായിരിക്കും, 


Office of the Superintendling 
Engineer , 
Buildings and Local 
Work, South Circle , 
Thiruvananthapuram . 


(Sd.) 
Superintending Engineer 


PRE-QUALIFICATION TENDER NOTICE 


No. 15-3713/26/ 2009 . 25th September 2009 

Bids from Contractors/ Firms for Pre-qualification 
Cum -Financial bids are invited for and on bchalf of 
the Governor of Kerla by the Superintending Engineer 
(Buildings and Local Works), Central Circle, Thrissur 
up to 4 p .m . on 18 -11- 2009 for the work mentioned 
below (double cover system ). 


building shall be done simultancously with 
approved licensics of Electrical Inspectorate under 
the supervision of Electrical wing of P . W . D . The 
Contractors/ Firmsthemselves should produco relevant 
records to prove their eligibility before the 
undersigned for obtaining the bids , the eligibility 
norms are as follows : 
1 . Contractors/ Pirmsshould execute Government 

worlds of similar nature costing Rs. 189 Lakhs 
cach during the last five financial yean 
(Annual turn over ) . 
Contractors/ Firmy should have satisfactorily 
completed a single work at least not less than 
Rs. 120 Lakhs ( Estimate P . A . C . ) during the 
Last 3 years . 
Contractors Firms should have a financial 
capacity of producing Banle guaranted at 
10 % of contract amount of the work at the 

tims of cxccucing agreemcat. 
4 . List of Tools and Plants 
( a ) Lorryl Tipper 

- 3 Nos. 
(b ) Hoist 

- 3 
(c ) Cement Concrete Mixer 
( d ) Vibrator 

- 4 » 
(c ) Pumb 
(1) Generator 
(5) Scaffolding & Shuttering - 1500 in " 
(h ) JCB 

- 1 No . 


Tender No.-- P. Q.40; 2009- 10 . 


- 2 


Name of work and Estimate P. A . C .-- 

Construction of Govt. Polytechnic College, 

Nodumkandam Balance work (Civil + 
Electrical) - Rs. 300 lakhs. 
Details of work - gturicd RCC framed 

struture. 
Foundation - R . 8. masonry/RCC Column 

footing 
Super Structure - Brick work in Cm 1:6 using 

wire cut brick . 
Flooring -- Ceramic tiles Coment. 
Doors - Anjili woord, PVC . 
Windows- Sicel. 
Period of Complction - 20 montis . 

A Class contractors/forms ( also having joint 
venture) registered in State PWD having experience 
in the building construction work of similar naturc 
and also consider themselves capable of taking up 
the construction of major building can obtain Pre 
qualification bids & tender Schedule of the 
ajove building works from the office of undersigned 
from 9-11-2009 to 11 -11- 2009 betwcen 10 .15 a.m . 
104p. m .Un application and payment of Rs. 25,000 + 
12.5 % VAT. " Thc Electrical work of the above 


Copy of certificate for Item No . 1, 2 and 4 
attested by an officer not below the rank of 
Executive Engineer should be submitted along with 
the request for obtaining the bid . 

The fil ed up and signed P . Q . bids along with 
all required Pro forma and questionnaires and 
Certificates (in triplicate ) with B . M . D . for 
Rs. 50,000 pledged in favour of undersigned with 
executed preliminary agreement in stamp paper 
for Rs. 50 in one sealed cover ( P . Q . bid cover ) 
and Tender Schedule (price bid ) in another cover 
superscribing the name of work and the Pre 
qualification bids as in the case may be sent by 
registered post so as to reach the office of under 
signed before 4 p . m . on 18 - 11 -2009 . The department 
will not be responsible for any delay or 
logs in delivering by post (Courier Service will 
not be accepted ) . The tender documents will be 
issued only to the registered contra tor s of PWD 
and are not transferable . If the date of receiving 
tender happened to be a public holiday the tender 
will be received very next working day in the 
specified time. 

The P . Q . bids will be opened on 18 - 11 -2009 
at 4 . 31 p . m . and will be submitted to the Chief 
Engincer s Committee for scrutiny and finalization 
of Pre- qualification pincls . The cover containing 
Tender Schedule { price bid ) will be opened only 
after the finalization of P . e . bids by Chief 
Engineer s Committee and only th :sc of the bidders 
who have become pre-qualified for th : particular 
work . 


താഴെ പറയുന്ന യോഗ്യതകൾ തെളിയിക്കുന്ന 
തിനുളള രേഖകൾ ദർഘാസ് വാങ്ങുന്നതിനുള്ള 


The date and time of opening of price bid will 
be intimated to the P . Q . Contractors /firmos 
concerned in time. The tenders of those who have 
not become qualified will not be considered on 
any account. 


പാടൊപ്പം ഹാജരാക്കണതാണ് , 


The tenders of the Contractors / firms without 
required E . M . D . of Rs. 50 .000 pledged in the 

ame of undersigned and the çxecuted preliminary 
ogreement in stamp paper worth Rs. 50 in cover 
No I ( Technical bid ) will be summarily rejected . 

The condition in G . O . (P ) 84 /97/PW & T dated 
19-8 - 1997 and its amendments and all other 
conditions prevailing in K . P . W . D . regarding P . 2 . 
bids and tenders will remain unchanged and are 
equally applicable to the above work also . 
The undersigned reserves the right to reject all or 
any of the tenderson P . R . bids without 
assigning any reasons . Price preference of 10 % of 
the contract amount of the lowest quoted contractor 
may be allowed to the tender submitted by M /s . 
Kerala State Construction Corporation Limited . All 
the rules in PWD regarding the tenders are 
applicable to this tender also . 


1 , കഴിഞ്ഞ 5 സാമ്പത്തിക വർഷങ്ങളിൽ വാർഷിക 

ഇടപാടം തുക 180 ലക്ഷംരൂപയിൽ കുറയാത്ത 
സമാനമായ സർക്കാർ പ്രവൃത്തികൾ ചെയ്തിരി 

ണം ആയിൻ ല്യമായ ഏറ്റവും പുതിയ 
വർഷത്തിലെ ബാലൻസ് നിയ ( ടേൺ ഓവർ 

ണക്ക ഉള്ളടക്കം . ചെയ്തിരിക്കണം. 
അപേക്ഷകർ പരുത്തിയുടെ എസ്റ്റിമേറ് 
അങ്കൽ തുക 120 ലക്ഷം രൂപയെങ്കിലും 
ഒററ കരാറിൽ തൃപ്തികരമായി കഴിഞ്ഞ 3 
വർഷത്തിനുളളിൽ എറൊരു പൂർത്തീകരി 
ച്ചിരിക്കണം, 
എസ്റ്റിമേറ്റ് തുകയുടെ 10 % ബാങ്ക് 
ഗ്യാരണ്ടീ നൽകുന്നതിനുളള സാമ്പത്തികശേഷി 
2 0 യി രി മ ണ .. ഇതിനായി ഈ 
പ്രവർത്തിയുടെ പേരിൽ ബാങ്ക് . തരുന്ന 
സർട്ടിഫിക്കറ് ഉളളടക്കം ചെയ്തിരിക്കണം. 
താഴെ പറയുന്ന മെഷിനറികൾ സ്വന്തമായി 
മുണ യിരിക്കണ്ടതാണ്. 
( 6 ) qലാറാടിപ്പർ 

- 3 എണ്ണം 
( ബി ) ഹോയിസ്ററ 

3 എണ്ണം 
( സ ) സിമൻറ് കമൻകീററ് 
മിക സം 

- 3 എണ്ണം 
( ഡി ) ംറാൻ 

- 4എണ്ണം 

- 3 എണ്ണം 
(എഫ്) ജനറാർ 

- 2 എണ്ണം 
സ്കാർഫോൾഡിംഗ 

& ഷട്ടറിംഗ് - - 150 ച . മീററർ 
(എച്ച്) ജെ , സി , ബി . - - | എം 
കാനസർ 1 , 2, 4 എന്നിവ തെളിയിക്കുന്നതിനുളള 
രേഖകൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പദവിയിൽ 
കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തി 
തിരിക്കണം, 


പ 


കേരള ഗവർണ്ണർക്കുംവണ്ടി പൊതുമരാമത്ത് വകുപ്പ 
മദ്ധ്യമേഖലാ, സുപ്രണ്ടിംഗ് എഞ്ചിനീയർ, തൃശ്ശൂർ 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടു 
ഉളുവരും താഴെ സൂചിപ്പിക്കുന്ന വിധത്തിൽ പ്രവൃത്തി 
ഏറെറടുത്തു നടത്തുന്നതിന് പരിചയസമ്പന്നരും സാമ്പ 
ത്തിക ശേഷിയുള്ളവരുമായ എ ക്ലാസ് കരാറുകാർ 
സPഥാപനങ്ങൾ എന്നിവരിൽനിന്നും താഴെ പറയുന്ന 
പ്രവർത്തിക്ക് മു ൻ എയം ഗ്യ താ നി ർ ജ യ അത്തി നും 
പ്ര വ ത്തി ആ മു ളള ദർഘാസുകൾ ക്ഷണിച്ചു . 
കൊളളുന്നു ( ഡബിൾ കവർ സഹിതം) . ഈ പ്രവർത്തി 
യുടെ ഇലക്ട്രിക്കൽ വർക്കുകൾ ഇലക്ടിക്കൽ 
ഇൻസ്പ ക്ടറേററിന്റ്റ അ • ഗ ാ ക ര ര മ പ ളള തു 
കൊണ്ട് പി . ഡബ , ഡി , ഇലക (ജിക്കൽ വിഭാഗം 
എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ നിർവ്വഹിക്കുണ്ട 
താണ് . 


- മുൻയാഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുള 
ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യാഗസ്ഥൻ 
ഒാഫീസിൽനിന്നും 9 - 11 -2009 മുതൽ 11 - 11 -2009 
വരെയുളള പ്രവർത്തി ദിവസങ്ങളിൽ 10 , 15 - നും 
- 4 എന്നിക്കും ഇടയിൽ സൂപ 25.00 + 12. 5 % വാറം 
അടച്ച് അപേക്ഷിച്ചാൽ ല 4 1 2 3 ന ത ാ ണ് " . 
T - 11 -2009, 4 മണിക്കുശേഷം യാതൊരു കാരണവശാലും 
ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്നതല്ല . ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന തീയ തി 18 -11- 2009 , 
4 മണിവരെയാണ്. 


ർഘാസ് നമ്പർ- പി . ക . 40f2009- 10 . 
പ്രതിയുടെ പറ” -- നെടുങ്കണ്ടം ഗവൺമെൻറ 

പോളിടെക്നിക് കോളേജ് നിർമ്മാണം 
ബാക്കി പ ണികൾ , 
അടങ്കൽ തുക( സിവിൽ + ഇലക്ട്രിക്കൽ) - 

രൂപ് 30 ലക്ഷം, 
വിവരണം - മൂന്ന് നിലകളിൽ ( പ. ബലിത 

കോൺ കീറ് ചട്ടക്കുടോടുകൂടിയ കെട്ടിടം, 
അടിതio - കോൺ കീറ് ഫൂട്ടിംഗ് കരിങ്കൽ, 
വാതിൽ തത്തിലി മരം പി , വി . സി . 
ജനത - സീൽ, 
ചുമർ - വയർകട്ട്" ഇഷ്ടിക , 
ഫ°ളോറിംഗ - സാമിക് ടൈൽസ്/ സിമൻറ്. 
( പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 20 മാസം, 


- കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷനം കുറഞ്ഞ 
ദർഘാസുകൾ സമർപ്പിക്കുന്ന കരാറുകാരൻ ദർഘാസ 
നുക 19ിൽ നിന്നും 10 % കുടുത ൽ വരാ അനുവദനീയ 
മാണ്. പൂരിപ്പിച്ച 8 ച : 8 , 9 വ ല 1 ക ള പ ങ്ങ യ 
മുൻ യോഗ്യതാ ഫോറങ്ങൾ 3 കോപ്പി) നിരതവ്യം, 
പ്രിലിമിനറി എഗിഖാൻറ് എന്നിവ അടക്കം ആദ്യത്ത 
കവരിലും പ്രവർത്തിക്കുളള ദഘാസ് രണ്ടാമത്തെ 
കവറിലും (പ്രത്യേകം മുദ്രവച്ച കവറുകളിൽ 
അടക്കം ചെയ്ത പ്രവൃത്തിയുടെ പേരും മാറുന്നു. 
യഥാവിധി കവറിന മുകളിൽ എഴുതി താ 
ഒപ്പിട്ടിരിക്കുന്നഉദ്യോഗസ്ഥന്റെ ഓഫീസിൽ ദർഘാസ 
( പ്രമാണങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി 4 മണിക്കു 
മുൻപായി എത്തുന്നവിധത്തിൽ രജിസ്റ്റർഡാ 
തപാലിൽ അയച്ചിരിക്കേണ്ടതാണ് ( കൊറിയ 
സർവ്വീസിൽ വരുന്ന തപാലുകൾ സ്വീകരിക്കുന്നതല്ല . 


തപാൽ തകരാർമൂലമോ മറ്റേതെങ്കിലും കാരണ 
വശാലോ നിശ്ചിത സമയം കഴിഞ്ഞ് കിട്ടുന്ന 
ദർഘാസുകൾക്ക് ഡിപ്പാർട്ടുന്നു. ഒറ് യാതൊരുവിധമായ 
ഉത്തരവാദിത്വവും ഏറെറടുക്കുന്നതല്ല . ദർഘാസുക 
സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും 
കാരണവശാൽ സർക്കാർ പൊതു അവധി ( പഖ്യാപിക്കു 
കയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത 
സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 

ദർഘാസ പ്രമാണങ്ങൾ പൊ ത മ രി മ ത്ത 
വകുപ്പിലെ രാംഗീകാ കരാറുകാർക്കുമാത്രം ലഭിക്കു 
ന്നതും അവ കരാററം ചെയ്യുവാൻ പാടില്ലാത്തതു 
മാകുന്നു . മുൻ യോഗ്യതാ നിർണ്ണയത്തിനുളള ദർഘാസി 
നോടൊപ്പം 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ എഴുതി ഒപ്പിട്ട 
പ്രാഥമിക ഉടമ്പടിയും 50, 000 രൂപയുടെനിരതദ്രവ്യവും 
ഉണ്ടായിരിക്കുന്നതാണ്. നിരതദ്രവ്യം തൃശ്ശ 
സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
പേരിൽ നിക്ഷേപിച്ചതോ പണയപ്പെടുത്തിയതോ 
ആയിരിക്കണം, മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള ഉ 
ദർഘാസുകൾ മാത്രം ദർഘാസ സ്വീകരിക്കുന്നതിന 
നിശ്ചയിച്ച അവസാന ദിവസം വൈകിട്ട് 
4 . 30 - ന് ത ി ി ആ ന ത . ) പാ തു മ രാ മ അ 
വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ കമ്മിറ്റിയുടെ 
പരിഗണനയ്ക്കും അംഗീകാരത്തിനും വേണ്ടി 
അയക്കുന്നതുമാണ്, ചീഫ് എഞ്ചിനീയർ മുൻഗണന 
നിശ്ചയിച്ച് അംഗീകരിച്ച കരാറുകാരുടെയും 
സ്ഥാപനങ്ങളുടെയും പ്രവത്തിലുളള ദർഘാസുകൾ 
മാതമേ തുറന്ന് പരിശോധിക്കുകയുളളു . ചീഫ് 
എഞ്ചിനീയറുടെ യോഗ്യതാ നിർണ്ണയത്തിൽ ഉൾപ്പെടാത്ത 
കരാറുകാരുടെ ! പ വ പ ത ി ാം ! ള ള ദർഘാസുക 
തുറക്കാതെ തന്നെ നിരസിക്കുന്നതായിരിക്കും , 


യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ സ്ഥാപന 
ങ്ങളുടെ പ്രവർത്തിക്കുളള ദ ർ ഘ ാ സ ക ൾ 
തുറക്കുന്ന സമയവും തീയതിയും ബന്ധപ്പെട 
വരെ മുൻകൂട്ടി അ റി യി രു ന്ന താ യി രി ക്കും . 
യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ 
നിരസിക്കുവാനുളള അവകാശം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഒാഫീസർക്ക് ഉണ്ടായിരിക്കും , പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസുകൾ സംബന്ധിച്ച് എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 


Office of the Superintending 
Engincer , Buildings and 
LocalWorks, Central 
Circle , Thrissur . 


(Sd .) 
Superintending Engineer . 


